| Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2012 - 2014 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERN 


ല 


കേര 


ാർ 


രള സർക് 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd January 2012 
2012 ജനുവരി 3 
13th Pousha 1933 
1933 പൌഷം 13 


വാല്യം 57 


നമ്പർ 


PART III 


Police Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ജി2 -6125 / 2005/എസ് . 

2011 ഡിസംബർ 12. 
സംസ്ഥാന പോലീസ് മേധാവിയുടെ ജെ2/ 98790 / 11, 
12- 11- 2011 -ാം തീയതിയിലെ ഉത്തരവുപ്രകാരം തിരുവനന്തപുരം 
പേരൂർക്കട എസ്. എ . പി. ക്യാമ്പിലെ വയർലെസ് സ്റ്റോറിലെ 
എ . സി . ഷീറ്റ് റൂഫ് ബിൽഡിംഗ് ലേലം കൊണ്ട് പൊളിച്ച് 
നീക്കുന്നതിനായി 2012 ഫെബ്രു വരി മാസം 3 -ാം തീയതി 
രാവിലെ 11 മണിക്ക് എസ്. എ . പി . ക്യാമ്പ് പരിസരത്ത് വച്ച് 
പരസ്യ ലേല ദർഘാസ് വഴി വിൽപ്പന നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടി കെട്ടിടത്തിന് നിശ്ചയിച്ചി 
ട്ടുള്ള നിരതദ്രവ്യത്തുകയായ - 915 ലേലം ദിവസം രാവിലെ 
11 മണിക്ക് മുൻപ് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതും 
കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതുമാണ്. സീൽ 
ചെയ്ത ദർഘാസുകൾ നൽകു വാൻ താൽപ്പര്യപ്പെടുന്ന വർ 
നിരതദ്രവ്യം എസ്. എ . പി. ബറ്റാലിയൻ ഓഫീസിൽ ഒടുക്കിയ 
രസീതടക്കം കമാ ണ്ടന്റ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, 
തിരു വ ന ന്ത പുരം- 5 എന്ന വിലാ സ ത്തിൽ 2 - 1 - 2012 - ന് 
വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എസ്. എ . പി . ബറ്റാലിയൻ 
ഓഫീസിൽ കിട്ടത്തക്കവണ്ണം അയയ്ക്കേണ്ടതാണ്. കവറിനു 
പുറത്ത് “ വയർലെസ് സ്റ്റോറിലെ എ . സി . ഷീറ്റ് റൂഫ് 
ബിൽ ഡിംഗ് ലേലംകൊണ്ട് പൊളിച്ചു നീക്കു ന്ന തിനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ കാണുന്ന കൂടുതൽ തുകയ്ക്ക് 
ലേലം സ്ഥിര പ്പെടു ത്തു ന്നതും ടിയാൻ ഉടൻതന്നെ ലേല 
ദർഘാസ് തുകയുടെ പകുതി സംഖ്യയും നിയമാനുസൃതമുള്ള 


നികുതിയും ( വാറ്റ് 4 % + വാറ്റിനുമേൽ 1 % സെസ്സ്) ഉൾപ്പെടെ 
നിര ത ദ വ്യം കഴിച്ചുള്ള തുക ലേല സ്ഥ ല ത്തു തന്നെ 
അട യ് ക്കേ ണ്ടതും ബാക്കിതുകയും നികുതിയും ലേലം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനുള്ളിൽ 
എസ്. എ . പി . ബറ്റാ ലി യൻ ഓഫീസിൽ അടച്ച് ലേല 
സാധനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 

ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ ലേല നിബന്ധനകൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേ ല ത്തിൽ സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
സംഭ വിച്ചാൽ ആയ തിന് മു ൻ ലേ ല ക്കാ രൻ ഉത്ത ര വാ ദി 
ആകുന്നതും ടി തുക ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
എന്നാൽ പുനർ ലേ ല ത്തിൽ കൂടു തൽ തുക ലഭിച്ചാൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

ടി കെട്ടിടം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 
10. 15 മണി മുതൽ വൈകുന്നേരം 5.15 മണിവരെയുള്ള സമ 
യത്ത് ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോ 
ധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേലം 
മാറ്റി വയ്ക്കു ന്ന തിനും അസ്ഥിര പ്പെടു ത്തു ന്ന തി നു മുള്ള 
അധികാരം എസ്. എ . പി . കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരി 
ക്കുന്നതാണ്. 
എസ്. എ . പി. കമാണ്ടന്റിന്റെ ആഫീസ്, 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

കമാണ്ടന്റ്. 


3rd JAN. 2012 


POLICE DEPARTMENT 


ലേലപ്പരസ്യം 

ലേലപ്പരസ്യം 
നമ്പർ ഇ2- 31461/ 2011/ കെ . 

2011 ഡിസംബർ 17. നമ്പർ എം2.-1033/ 05/എസ്. സി. ഇ . 2011 ഡിസംബർ 13 . 
കോട്ടയം ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരി എറണാകുളം ജില്ല , കണയന്നൂർ താലൂക്കിൽ കലൂർ 
ക്കുന്നതും പോലീസ് വകുപ്പിന് ഉപയോഗം ഇല്ലാത്തതുമായ ക ത ക ട വിലുള്ള എറ ണാ കുളം സ്പെഷ്യൽ സൽ 
ചുവടെ ചേർത്തിരിക്കുന്ന വാഹനം 24- 1- 2012 -ാം തീയതി പകൽ വിജിലൻസ് പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലുള്ള പഴയ 
11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം/ ഫോട്ടോ കോപ്പിയർ മെഷീൻ മോഡി സീറോക് സ് 5216 
ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. 

(1 എണ്ണം) 24 - 1 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് ടി 
വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ KL -01 S 841. 

ഓഫീസിൽവച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
മോഡൽ 2000. 

ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ 

ദിവസം ടി ഓഫീസിൽ ഹാജ രാ യി നിര ത ദ വ്യ മായ 
വാഹനത്തിന്റെ പേരുവിവരം - മഹീന്ദ്ര ജീപ്പ്. 

- 100 അടയ്ക്കേണ്ടതാണ്. 
നിരതദ്രവ്യം - - 12 ,000 . 

- ഫോട്ടോ കോപ്പിയർ മെഷീൻ കാണുന്നതിന് തലേ 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ദിവസം 23 - 1- 2012 രാവിലെ 10. 30 മുതൽ വൈകിട്ട് നാലു മണി 
ലേല സ്ഥലത്ത് കൃത്യ സമയത്ത് ഹാജരാകേണ്ടതും ലേലം വരെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ഓരോ വാഹനത്തിനും 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം കോട്ടയം ജില്ലാ സായുധസേനാ 

പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, 
അ സി സ്റ്റന്റ് കമാ ണ്ട ന്റിന്റെ ആഫീസിൽ അടച്ച് രസീത് 

വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 
വാങ്ങേണ്ടതുമാണ്. നിരതദ്രവ്യം ലേലദിവസം രാവിലെ 8 മണി 

ബ്യൂറോ, സ്പെഷ്യൽ സെൽ, 

- ( ഒപ്പ്) 
മുതൽ സായുധസേനാ ക്യാമ്പിൽ സ്വീകരിക്കുന്നതാണ്. 

എറണാകുളം, കൊച്ചി. 

- പോലീസ് സൂപ്രണ്ട്. 
കൂടാതെ വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 
വരിൽ നിന്നും സീൽവച്ച കവറിൽ മുൻകൂട്ടി ടെണ്ടറുകൾ 

ലേലപ്പരസ്യം 
ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകമായി 21- 1- 2012 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ നേരിട്ടോ തപാൽ 

നമ്പർ ഇ2 - 19175/ 2011 / സിസി. 

2011 ഡിസംബർ 15. 
മാർഗ്ഗമോ കോട്ടയം ജില്ലാ പോലീസ് ആഫീസിൽ സ്വീകരിക്കു 

കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 
ന്നതാണ്. ടെണ്ടറിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം എ . ആർ. 
ക്യാമ്പിൽ അടച്ചതിനുള്ള രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. 

അധീനതയിലുള്ളതും ഇപ്പോൾ കോഴിക്കോട് സിറ്റി എ . ആർ. 
വൈകി കിട്ടുന്ന ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതായി 

ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗ 
രി ക്കും . പ്രസ്തുത കവറിനു മുക ളിൽ ഡിപ്പാർട്ട് മെന്റൽ 

മി ല്ലാ ത്ത തു മായ താഴെ പറ യു ന്ന വാഹ ന ങ്ങ ൾ 2012 
വാഹനം, രജിസ്ട്രേഷൻ നമ്പർ, ലേലത്തിൽ വാങ്ങുന്നതിനുള്ള 

ഫെബു വരി 18 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത 
ടെണ്ടർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

ക്യാമ്പിൽവെച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വില്പന 

നടത്തുന്നതാണ്. 
പരസ്യലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾതുറക്കുന്നതും 
ലേലത്തിലോ/ ടെണ്ടറിലോ ഏതിലാണ് കൂടു തൽ തുക 

ക്രമ 

രജിസ്റ്റർ വാഹനത്തിന്റെ മോഡൽ നിരത 
കാണുന്നത് അയാൾക്ക് ലേലം/ ടെണ്ടർ തുകയുടെ പകുതിയും നമ്പർ നമ്പർ 

പേര് 

ദ്രവ്യം 
സെയിൽസ്ടാക്സ് തുകയും പൂർണ്ണമായും നിരതദ്രവ്യം കിഴിച്ച് 
ലേലസ്ഥലത്തുവച്ചു തന്നെ അടക്കേണ്ടതും ബാക്കി സംഖ്യ 1 KL -11 F 4841 Mahindra Jeep 1996 8,500 
ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് 

2 KL - 01 M 9980 Jeep 

1998 9,000 
5 ദിവസത്തിനുള്ളിൽ അടച്ച് ലേലവാഹനം സ്വന്തം ചെലവിൽ 
നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം 

3 KL -11 G 7588 Jeep 

1998 9, 000 
സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ടി നിബന്ധനകൾക്ക് വിപരീതമായി 
പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരി - ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ 
ലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതു ലേലസ്ഥലത്ത് കൃത്യ സമയത്ത് ഹാജരാകേണ്ടതും ലേലം 
മാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി നിശ്ചയിച്ചിട്ടുള്ള 
സംഭവിച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദി ആയിരിക്കുന്നതും നിര ത ദ വ്യം അടച്ച് രസീത് വാങ്ങേ ണ്ടതുമാ ണ് . ലേലം 
ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ - കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുക യാ ണെ ങ്കിൽ നൽകുന്നതാണ്. ലേലത്തിനുവെച്ച് വാഹനങ്ങൾ ലേലത്തിനു 
ആയതിന് അയാൾ അർഹനായിരിക്കുന്നതുമല്ല . 

മു ൻപുള്ള പത്ത് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന വാഹനം ലേലത്തിനു തൊട്ടു 

10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് മോട്ടോർ 
മുൻപുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 

| ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ, കോഴിക്കോട് സിറ്റി 
മുതൽ വൈകിട്ട് 5 മണിവരെയുള്ള സമയത്ത് സായുധസേനാ 

എ . ആർ. - ന്റെ മുൻകൂർ അ നു മ തി യോടു കൂടി നേരിട്ട് 
ക്യാമ്പിൽ നിന്നും ബന്ധപ്പെട്ട വരുടെ അനുമതിയോടു കൂടി പരിശോധിക്കാവുന്നതാണ്. 
പരിശോധിക്കാവുന്നതാണ്. 

ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കു 
യാതൊരു കാര ണവും കാണിക്കാതെ ലേലം മാറ്റി ന്നതാണ്. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കുമിടയിൽ 
കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുടെ ആഫീസിൽ 

നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം ഓരോ വാഹന 
ജില്ലാ പോലീസ് ആഫീസ്, 

ത്തിനും നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം കോഴിക്കോട് സിറ്റി 
കോട്ടയം. 

ജില്ലാ പോലീസ് മേധാവി. ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 


- ( ഒപ്പ്) 


3rd JAN . 2012] 


POLICE DEPARTMENT 


ഡാഫ്റ്റായി അടക്കം ചെയ്യേണ്ടതാ ണ് . ടെണ്ട റു കൾ മേൽപ്പറഞ്ഞിരിക്കുന്ന പ്രകാരം ലേലം/ ടെണ്ടർ കൊണ്ടയാൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 2012 ഫെബ്രു വരി 15 ടി നിബന്ധനകൾ ലംഘിച്ചാൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
വൈകുന്നേരം 4 മണിയാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം 
ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. ടെണ്ടർ ചെയ്യുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന 
കവറിനുമുകളിൽ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്നും - നഷ്ടത്തിന് ലേലം കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കുന്നതും 
വാഹന നമ്പരും വ്യക്തമായി എഴുതിയിരിക്കണം. 

നഷ്ടസംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 
- പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും 

എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 
ലേലം വിളിച്ച തുകയോ ടെണ്ടർ തുകയോ ഏതാണോ 

ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് 
കൂടു തൽ ആ തുകയ്ക്ക് യുക്ത മെന്നു തോന്നുന്നപക്ഷം 

അർഹതയില്ലാത്തതുമാകുന്നു . 
വിൽപ്പന ബന്ധപ്പെട്ട ആളിന്റെ പേരിൽ നിശ്ചയിക്കുന്നതും 

കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിതമെന്നു 
ടിയാൻ ലേലം/ ടെണ്ടർ തുക നിരതദ്രവ്യം ഒഴികെ ( 12 . 5 % 

- തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം 
വാറ്റ് നികുതി ഉൾപ്പെടെ) ലേല സ്ഥലത്ത് വെച്ച് അപ്പോൾ 

നിർത്തിവെക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 
തന്നെ അടയ്ക്കേണ്ടതും ജില്ലാ പോലീസ് മേധാവിയുടെ 
ഉത്ത രവ് കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തു ക്കൾ സ്വന്തം ജില്ലാ പോലീസ് മേധാവിയുടെ 

( ഒപ്പ്) 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

കാര്യാലയം, കോഴിക്കോട്. ജില്ലാ പോലീസ് മേധാവി. 


ലല് 


ണാ 


